Regn .No. KERBIL /2012 / 45073 
- dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2018 


Reg . No. KL / TV ( N ) / 634/2015-17 


th : 


GOVERN 


കേര 


രള സർക്ക 
VMENT OF 


ക്കാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 7 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2018 ജനുവരി 9 
9th January 2018 

1193 ധനു 25 
25th Dhanu 1193 
1939 പൌഷം 19 
19th Pousha 1939 


Vol. VII 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Industries Department 


ക്ലെയിം നോട്ടീസ് 


ക്ലെയിം നോട്ടീസ് 
[ 1969 - ലെ കേരള സഹകരണസംഘം ചട്ടം 69( 2) പ്രകാരം) 


നമ്പർ LIC I/1099/2017. 


2017 ഒക്ടോബർ 30. 


നമ്പർ JC1/ MP2A / 2017. 


2017 ഡിസംബർ 7. 


തിരു വ ന ന്ത പുരം കയർ വിക സന ഡയ റ ക് ടറുടെ 
23 - 5 - 2017 -ാം തീയതിയിലെ സിഎസ്4 / 1721/ 17 നമ്പർ ഉത്തരവ് 
പ്രകാരം കന്നേറ്റി സംയോജിത കയർ വ്യവസായ സഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ ക . 1099 എന്ന സംഘ ത്തിന്റെ 
സമാപ്തീകരണത്തിന് ഉത്തരവാകുകയും ടി സംഘത്തിന്റെ 
ചാർജ്ജ് 30 -10 - 2017 മുതൽ കൊല്ലം കയർ പ്രോജക്ടോഫീസിലെ 
ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ-I ഏറ്റെടുത്തിട്ടുള്ളതുമാകുന്നു . 

- ആകയാൽ പ്രസ്തുത കയർ വ്യവസായ സഹകരണ 
സംഘത്തിൽ നിന്നും എന്തെങ്കിലും തുകകൾ ആർക്കെങ്കിലും 
കിട്ടാനുണ്ടെങ്കിൽ ഈ നോട്ടീസ് പരസ്യം ചെയ്ത് 60 ദിവസ 
ത്തിനകം കിട്ടാനുള്ള തുകയുടെ വിശദ വിവരങ്ങൾ മതിയായ 
തെളിവു സഹിതം കൊല്ലം കയർ പാജ കാ ഫീസിലെ 
ലിക്വി ഡേ ഷ ൻ ഇൻ സ് ഉപ ക് ട ർ - I - ന ര ഖാ മൂലം 
അറിയിക്കേണ്ടതാണ്. ടി തീയതിക്ക് ശേഷം അറിയിക്കുന്ന 
യാതൊരു ബാദ്ധ്യതകളോ അവകാശങ്ങളോ പരിഗണിക്കുന്ന 
തല്ലെന്നും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 
പ്രോജക്ട് ആഫീസ് ( കയർ), 

( ഒപ്പ്) 
കൊല്ലം. 

ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ-I. 


എറ ണാ കുളം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ 
മാനേജരുടെ 9 - 5 - 2015 - ലെ B4/ 12673 / 08 -ാം നമ്പർ ഉത്തരവ് 
പ്രകാരം എറണാകുളം ജില്ലയിൽ കുന്നത്തനാട് താലൂക്കിൽ, 
കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിൽ വാച്ചേരിപ്പാറയിൽ സ്ഥിതി 
ചെയ്തിരുന്ന നവനീത് എഡ്യൂക്കേഷണൽ ടോയ്സ് വനിതാ ICS 
Ltd . No . SIND ( E ) 230 എന്ന വ്യവസായ സഹകരണ സംഘം 
ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് ഉത്തരവാകുകയും മൂവാറ്റുപുഴ 
താലൂക്ക് വ്യവസായ ഓഫീസിലെ സീനിയർ സഹകരണ 
ഇൻ സ് പ ക് ടറെ ടി സംഘ ത്തിന്റെ ലിക്വി ഡേ റ്റ റായി 
നിയ മി ക്കു കയും ലിക്വി ഡേറ്റർ സംഘ ത്തിന്റെ ചുമതല 
ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 

ടി സംഘത്തിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും 
കിട്ടുവാനുണ്ടെങ്കിൽ ആ വിവരം ഈ നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുന്ന 
തീയതി മുതൽ 60 ദിവസത്തിനകം ലിക്വിഡേറ്ററെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. 

- നിശ്ചിത സമയ പരിധിക്ക് ശേഷം ലഭി ക്കു ന്ന 
യാതൊരുവിധ ബാധ്യതകളും പരിഗണിക്കുന്നതല്ലെന്ന് ഇതിനാൽ 
ഏവരേയും അറിയിച്ചുകൊള്ളുന്നു . 


Gaz. No. 2 /2018 /DTP ( Industries ). 


343 


KERALA GAZETTE 


[PART III 


- ( 2 ) 


- ടി സംഘത്തിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും 
കിട്ടുവാനുണ്ടെങ്കിൽ ആ വിവരം ഈ നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുന്ന 
തീയതി മുതൽ 60 ദിവസത്തിനകം ലിക്വിഡേറ്ററെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. 


നിശ്ചിത സമയ പരിധിക്ക് ശേഷം ലഭിക്കുന്ന 
യാതൊരുവിധ ബാധ്യതകളും പരിഗണിക്കുന്നതല്ലെന്ന് ഇതിനാൽ 
ഏവരേയും അറിയിച്ചുകൊള്ളുന്നു . 


നമ്പർ JC1/ MP2A/ 2017. 

2017 ഡിസംബർ 7. 
എറ ണാ കുളം ജില്ലാ വ്യവസായ കേന്ദ്രം ജന നൽ 
മാനേജരുടെ 9 - 1- 2015 - ലെ B4 / 12673 / 08 -ാം നമ്പർ ഉത്തരവ് 
പ്രകാരം എറണാകുളം ജില്ലയിൽ കുന്നത്തനാട് താലൂക്കിൽ, 
ഒക്കൽ ഗ്രാമ പഞ്ചാ യ ത്തിൽ സ്ഥിതിചെയ്തിരുന്ന ദർശന 
റെഡിമെയ്ഡ് ഗാർമെന്റ് സ് ICS Ltd. No . SIND ( E ) 254 എന്ന 
വ്യവസായ സഹകരണ സംഘം ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് 
ഉത്തരവാകുകയും മൂവാറ്റുപുഴ താലൂക്ക് വ്യവസായ ഓഫീസിലെ 
സീനിയർ സഹകരണ ഇൻസ്പെക്ടറെ ടി സംഘത്തിന്റെ 
ലിക്വിഡേറ്ററായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. ലിക്വിഡേറ്റർ ടി 
സംഘത്തിൽ ചാർജ്ജ് എടുത്തിട്ടുള്ളതാകുന്നു . 

ടി സംഘത്തിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും 
കിട്ടുവാനുണ്ടെങ്കിൽ ആ വിവരം ഈ നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുന്ന 
തീയതി മുതൽ 60 ദിവസത്തിനകം ലിക്വിഡേറ്ററെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. 

- നിശ്ചിത സമയ പരിധിക്ക് ശേഷം ലഭിക്കുന്ന 
യാതൊരുവിധ ബാധ്യത കളും പരി ഗ ണിക്കു ന്ന ത ല്ലെന്ന് 
ഇതിനാൽ ഏവരേയും അറിയിച്ചുകൊള്ളുന്നു . 


- നമ്പർ JC1/ MP2A /2017. 


2017 ഡിസംബർ 7. 


| ( 3) 


എറ ണാ കുളം ജില്ലാ വ്യവസായ കേന്ദ്രം ജ ന റൽ 
മാനേജരുടെ 24- 1- 2014 - ലെ B4 / 138/ 13 -ാം നമ്പർ ഉത്തരവ് പ്രകാരം 
എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ അടൂപ്പറമ്പ് 
എന്ന സ്ഥലത്ത് സ്ഥിതിചെയ്തിരുന്ന മൂവാറ്റുപുഴ താലൂക്ക്, 
പിന്റിംഗ് വ്യവസായ സഹകരണ സംഘം ലിമിറ്റഡ് നമ്പർ 
SIND ( E ) 83 എന്ന സംഘം ലിക്വി ഡേറ്റ് ചെയ്യു ന്ന തിന് 
ഉത്തരവാകുകയും മൂവാറ്റുപുഴ താലൂക്ക് വ്യവസായ ഓഫീസിലെ 
സീനിയർ സഹകരണ ഇൻസ്പെക്ടറെ ടി സംഘത്തിന്റെ 
ലിക്വിഡേറ്ററായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. ലിക്വിഡേറ്റർ ടി 
സംഘത്തിൽ ചാർജ്ജ് എടുത്തിട്ടുള്ളതാകുന്നു . 

ടി സംഘത്തിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും 
കിട്ടുവാനുണ്ടെങ്കിൽ ആ വിവരം ഈ നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുന്ന 
തീയതി മുതൽ 60 ദിവസത്തിനകം ലിക്വിഡേറ്ററെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. 

- നിശ്ചിത സമയ പരിധിക്ക് ശേഷം ലഭിക്കുന്ന 
യാതൊരുവിധ ബാധ്യതകളും പരിഗണിക്കുന്നതല്ലെന്ന് ഇതിനാൽ 
ഏവരേയും അറിയിച്ചുകൊള്ളുന്നു . 


നമ്പർ JC1/ MP2A/ 2017. 

2017 ഡിസംബർ 7. 
എറ ണാ കുളം ജില്ലാ വ്യവസായ കേന്ദ്രം ജന റൽ 
മാനേജരുടെ 9 - 1 - 2015 - ലെ B4/ 12673 / 08 -ാം നമ്പർ ഉത്തരവ് 
പ്രകാരം എറണാകുളം ജില്ലയിൽ കുന്നത്താട് താലൂക്കിൽ, 
കൂവപ്പടി പഞ്ചായത്തിൽ മാവേലിപ്പടിയിൽ സ്ഥിതിചെയ്തിരുന്ന 
മരിയ റെഡിമെയ്ഡ് ഗാർമെന്റ് സ് വനിതാ ICS Ltd . No. 
SIND (E ) 255 എന്ന വ്യവസായ സഹകരണസംഘം ലിക്വിഡേറ്റ് 
ചെയ്യു ന്ന തിന് ഉത്ത ര വാ കു കയും മൂവാറ്റു പുഴ താലൂക്ക് 
വ്യ വ സാ യ ഓഫീസിലെ സീനി യർ സഹ ക ര ണ 
ഇൻ സ്പെക്ടറെ ടി സംഘ ത്തിന്റെ ലിക്വി ഡേ റ്റ റായി 
നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. ലിക്വിഡേറ്റർ ടി സംഘത്തിൽ 
ചാർജ്ജ്എടുത്തിട്ടുള്ളതാകുന്നു . 


( ഒപ്പ്) 
താലൂക്ക് വ്യവസായ ഓഫീസ്, സീനിയർ കോ -ഓപ്പറേറ്റീവ് 
മൂവാറ്റുപുഴ. 

ഇൻസ്പെക്ടർ. 


പാലക്കാട് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ & വ്യവസായ സഹകരണ സംഘം 

രജിസ്ട്രാറുടെ നടപടിക്രമം 
( ഹാജർ : രാജ്മോഹൻ, ജി .) 


നമ്പർ വി.1/ 3565/ 2017. 


2017 നവംബർ 24 . 


വിഷയം : - വ്യവസായം - പാലക്കാട് ഡിസ്ട്രിക്റ്റ് വനിത ഇലക്ട്രോണിക്സ് ഐ . സി . എസ്. ക്ലിപ്തം നമ്പർ 

എസ്. ഇൻഡ് ( പി) 170, കിണാശ്ശേരി, പാലക്കാട് രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 


വായന : - (1) 17 - 10 - 2017 - ലെ സംഘം ലിക്വിഡേറ്ററുടെ ലിക്വിഡേഷൻ അന്തിമ റിപ്പോർട്ട്. 


(2 ) ഈ ഓഫീസിൽ നിന്നുള്ള 24 - 5 - 2003 - ലെ ഇതേ നമ്പർ നടപടിക്രമം. 


( 3 ) 22 -7 - 2003 - ലെ ജൂനിയർ സഹകരണ ഇൻസ്പെക്ടർ ( കൈത്തറി) പാലക്കാടിൽ നിന്നുള്ള കത്ത്. 


(4 ) 13 - 10- 2003 - ലെ സംഘം ഇൻസ്പെക്ടറുടെ കത്ത്. 


( 5 ) 11 - 11 - 2013 - ലെ ഈ ഓഫീസിൽ നിന്നുള്ള വി1/ 1777 / 2003 -ാം നമ്പർ കത്ത്. 


( 6) ഈ ഓഫീസിൽ നിന്നുള്ള 13- 8- 2015 - ലെ വി1/ 5938/ 15 നമ്പർ കത്ത്. 


344 


9th JAN , 2018 ) 


INDUSTRIES DEPARTMENT 


- പാലക്കാട് ഡിസ്ട്രിക്റ്റ് വനിത ഇലക്ട്രോണിക്സ് ഐ . സി.എസ്. ക്ലിപ്തം നമ്പർ എസ്. ഇൻഡ് ( പി ) 170, കിണാശ്ശേരി, 
പാലക്കാട് എന്ന സംഘം 31- 7 -2001- ൽ രജിസ്റ്റർ ചെയ്ത വ്യവസായ സഹകരണ സംഘം ആണ്. സംഘത്തിന്റെ രജിസ്ട്രേഷൻ 
നടന്നെങ്കിലും സംഘം പ്രവർത്തിച്ചിരുന്നില്ല . 15 - 2- 2002- ൽ സംഘത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കാലാവധി അവസാനി 
ക്കുകയും 24-5 -2003 - ൽ അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുകയും ചെയ്തു . 22 -7 -2003 - ൽ സംഘം ഇൻസ്പെക്ടർ സംഘം പ്രവർത്തന 
രഹിതമായതിനാൽ ലിക്വിഡേറ്റ് ചെയ്യുന്നതിനായി ശുപാർശ ചെയ്യുകയും 13 - 10 - 2003- ൽ പൊതുയോഗം വിളിച്ചുകൂട്ടുകയും ആയതിൽ 
12 പേർ പങ്കെടുക്കുകയും ചെയ്തു . സംഘത്തിലെ 15 മെമ്പർമാരിൽ 12 മെമ്പർമാരും സംഘം തുടർന്നുകൊണ്ടുപോകുന്നതിന് 
താത്പര്യം ഇല്ലായ്മ പ്രകടിപ്പിക്കുകയും ഓഹരി തിരിച്ചുനൽകുന്നതിനായി അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 


5-1- 2015 - ന് സംഘത്തിൽ ലിക്വിഡേറ്റർ ചാർജ്ജടുക്കുകയും സംഘം പ്രസിഡന്റ് മിനിട്ട്സ് ബുക്കും ബാങ്ക് പാസ്സ്ബുക്കും 
ലിക്വിഡേറ്റർക്ക് കൈമാറുകയും ചെയ്തു . തുടർന്ന് ലിക്വിഡേറ്റർ പിഡിസി ബാങ്കിൽ എസ്. ബി. അക്കൗണ്ട്തുടങ്ങി തുക ടി 
അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളതായി അറിയിച്ചിട്ടുണ്ട്. സംഘം പ്രവർത്തനം ആരംഭിക്കാത്തതിനാൽ സംഘത്തിന് 
ബാധ്യതകൾ ഒന്നും തന്നെയില്ലായെന്നും മെമ്പർമാരുടെ ഓഹരി തുക മാത്രമാണ് തിരിച്ചു നൽകാൻ ഉള്ളതെന്നും സംഘം 
ലിക്വിഡേറ്റർ അറിയിച്ചിട്ടുണ്ട്. സംഘത്തിന്റെ പ്രവർത്തനം ആരംഭിക്കാത്തതിനാൽ ആഡിറ്റ് ആരംഭിച്ചിട്ടില്ല . 


സംഘത്തിന്റെആകെ ആസ്തിയായി എസ്. ബി. അക്കൗണ്ടിൽ - 27 , 084 ഉണ്ടായിരുന്നതെന്നും ആയതിന്റെ 15 % 
ലിക്വിഡേഷൻ ചാർജിനത്തിൽ സർക്കാരിലേക്ക് അടയ്ക്കുകയും സംഘത്തിലെ എല്ലാ മെമ്പർമാർക്കും അവരുടെ ഓഹരി തുക 
തിരിച്ചു നൽകുകയും ചെയ്തതായി ലിക്വിഡേറ്റർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലിക്വിഡേഷൻ ചാർജ്ജും ഷെയർ തുക തിരികെ നൽകിയതും 
മറ്റ് കണ്ടിജൻസി ചെലവുകളും കഴിച്ച് ബാക്കിയുണ്ടായിരുന്ന - 6,300 ലിക്വിഡേറ്ററുടെ തീരുമാനപ്രകാരം ലിക്വിഡേഷനിലുള്ള 

കൈക്കൂത്ത്പറമ്പ് എസ്. സി . വനിത പ്രിന്റിംഗ് ഐ . സി .എസ്. ക്ലിപ്തം നമ്പർ എസ്. ഇൻഡ് ( പി ) 100, നൂറണി എന്ന 
സംഘത്തിന്റെ പിഡിസി ബാങ്കിലെ എസ്. ബി. അക്കൗണ്ട് നമ്പർ 00101020100046- ലേക്ക് നിക്ഷേപിച്ചതായി ലിക്വിഡേറ്റർ അറിയിച്ചിട്ടുണ്ട്. 
കൂടാതെ ലിക്വിഡേഷൻ കാലയളവിലെ ആഡിറ്റ് നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയും 22- 9- 2017 - ന് സംഘത്തിന്റെ അന്തിമ 
പൊതുയോഗം വിളിച്ചുവെങ്കിലും മെമ്പർമാർ ആരുംതന്നെ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായില്ലായെന്നും തുടർന്ന് NIL ബാലൻസ് 
ഷീറ്റ് അവതരിപ്പിച്ച് പാസ്സാക്കുകയും ചെയ്തതായി ലിക്വിഡേറ്റർ അറിയിച്ചിട്ടുണ്ട്. 


സംഘത്തിന്റെ പേരിൽ ഗവൺമെന്റിനോ ജില്ലാ സഹകരണ ബാങ്കിനോ ബാധ്യതകളില്ലാത്തതിനാലും സംഘത്തിന്മേൽ മറ്റ് 
പരാതിയോ അപേക്ഷയോ നാളിതുവരെ ലഭിയ്ക്കാത്തതിനാലും സംഘത്തിന്റെ ലിക്വിഡേഷൻ പൂർത്തീകരിച്ചതായി അറിയിച്ചിട്ടുണ്ട്. 
ആയതിനാൽ ടി സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കിക്കൊണ്ട് ഇതിനാൽ ഉത്തരവാകേണ്ടതുണ്ട്. 


ഉത്തരവ് 


മേൽ സാഹചര്യത്തിൽ പാലക്കാട് ഡിസ്ട്രിക്ട് വനിത ഇലക്ട്രോണിക്സ് ഐ . സി . എസ്. ക്ലിപ്തം നമ്പർ 
എസ്. ഇൻഡ് ( പി ) 170, കിണാശ്ശേരി, പാലക്കാട് എന്ന വ്യവസായ സഹകരണ സംഘത്തിന്റെ ബാധ്യതകൾ തീർത്തുകൊണ്ടും 
സംഘത്തിന്റെ ആസ്തിയിൽ ബാക്കിവരുന്ന - 6,800 കൈക്കൂത്തുപറമ്പ് എസ്. സി. വനിത പ്രിന്റിംഗ് ഐ . സി. എസ്. ക്ലിപ്തം 
നമ്പർ എസ്. ഇൻഡ് ( പി ) 100, നൂറണി എന്ന സംഘത്തിന്റെ പിഡിസി ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചുകൊണ്ടും ടി 
സംഘത്തിന്റെ രജിസ്ട്രേഷൻ വകുപ്പ് 74 പ്രകാരം റദ്ദാക്കിക്കൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 


ജില്ലാ വ്യവസായകേന്ദ്രം, 
പാലക്കാട്. 


( ഒപ്പ്) 
ജനറൽ മാനേജർ. 


345 


